Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


9 


COVERNMY 


കേരള 


സർക്കാ 


കാർ 


VMENT OF K 


2 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2017 ഏപ്രിൽ 4 
- 4th April 2017 

1192 മീനം 21 
21st Meenam 1192 
1939 ചൈതം 14 
14th Chaithra 1939 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Dairy Development Department 


എറണാകുളം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 

(3) എ റ ണാ കുളം മേഖലാ സഹ ക രണ 
ഡയറക്ടറുടെ നടപടിക്രമം 

- ക്ഷീരോല്പാദക യൂണിയന്റെ 24 - 1- 2017 - ലെ 

EUPILQDN 17 നമ്പർ കത്ത്. 
( ഹാജർ: ജോസ് ജേക്കബ്, ഡെപ്യൂട്ടി ഡയറക്ടർ) 

പള്ളുരുത്തി ബ്ലോക്കിലെ കണ്ടക്കടവ് ക്ഷീരോല്പാദക 
നമ്പർ സി2 - 4605 / 2016. 

2017 മാർച്ച് 16 . 

സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ ഇ . 221 ( ഡി) ആപ്കോസ് 
വിഷയം: - ക്ഷീര വി ക സ ന വകുപ്പ്- എറ ണാ കുളം നിരവധി വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. നിലവിൽ 

കണ്ടക്കടവ് ക്ഷീരോൽപ്പാദക സഹകരണ സംഘം സംഘവുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും രജിസ്റ്ററുകളും 
ലിമിറ്റഡ് നമ്പർ ഇ . 221 ( ഡി ) ആപ്കോസ് ലഭ്യമല്ലായെന്നും പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരുവിധ 
സമാ ഫീക രിക്കു ന്ന തിനായി 1969 - ലെ കേരള 

- സാധ്യ ത കളു മി ല്ലാ യെന്നും ടി പ്രദേശത്ത് നിലവിൽ 
സഹ ക രണ സംഘം നിയ മം വകുപ്പ് 12 (1) 

ക്ഷീരകർഷകരുടെ അഭാവമുള്ളതായും പരാമർശം ഒന്ന് 
പ്രകാരം ലിക്വി ഡേറ്ററായി പള്ളുരുത്തി 

പ്രകാരം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളതാണ്. ആയതിന്റെ 
ക്ഷീരവികസന ഓഫീസറെ നിയമിച്ച് ഉത്തരവാകുന്നു . 

അടി സ്ഥാ ന ത്തിൽ രണ്ടാം പരാമർശ പ്രകാരം ജില്ലാ 

സഹ ക രണ ബാങ്ക്, സർക്കിൾ സഹ ക രണ യൂണിയൻ, 
പരാമർശം: (1) പള്ളുരുത്തി ഡയറി എക്സ്റ്റൻഷൻ 

എറണാകുളം മേഖല സഹകരണ ക്ഷീരോല്പാദക യൂണിയൻ 
ഓഫീസറുടെ 9 - 12 - 2016 - ലെ 144 / 16 നമ്പർ 

എന്നിവയ്ക്ക് കത്ത് നൽകുകയും മൂന്നാം പരാമർശ പ്രകാരം 
സെക്ഷൻ 66 പ്രകാരമുള്ള എൻക്വ യറി 

എറണാകുളം മേഖലാ സഹകരണ ക്ഷീരോല്പാദക യൂണിയന് 
റിപ്പോർട്ട്. 

തടസ്സമില്ലായെന്നറിയിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ സഹകരണ 
(2) ഈ ഓഫീസിലെ 4 - 1-2016 - ലെ ഇതേ നമ്പർ ബാങ്ക്, സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവ നാളിതുവരെ 
കത്ത്. 

മറുപടി നൽകിയിട്ടില്ലാത്തതുമാകുന്നു . ഈ സാഹചര്യത്തിൽ 


293 


26 


KERALA GAZETTE 


[PART III 


സംഘം സമാപ്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ - വകുപ്പനുസരിച്ച് പള്ളുരുത്തി ക്ഷീര വികസന ഓഫീസറെ 
19 69 - ലെ കേര ള സഹ ക രണ സംഘം നിയമം 71 ( 2 ) 

ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവാകുന്നു. ലിക്വിഡേറ്ററുടെ 
വകുപ്പനുസരിച്ച് സ്വീക രി ക്കാ വു ന്ന താ ണെന്ന് എനിക്ക് 

കാലാ വധി ഈ ഉത്ത രാവ് തീയതി മുതൽ പന്ത്രണ്ട് 
ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു . 

മാസമായിരിക്കുന്നതും നിശ്ചിത കാലാവധിക്കകം നടപടികൾ 
- ഉത്തരവ് 

പൂർത്തിയാക്കി പ്രസ്തുത വിവ ര ങ്ങൾ രേഖാമൂലം ഈ 
മേൽ സാഹചര്യത്തിൽ കണ്ടക്കടവ് ക്ഷീരോല്പാദക 
സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ ഇ . 221 ( ഡി ) ആപ്കോസ് 

ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. 
കേരള സഹകരണ സംഘം നിയമം 71 (2) വകുപ്പ്അനുസരിച്ച് 
സമാ പ് തീ ക രി ക്കു ന്ന തിനുള്ള ന പടികൾ സ്വീക രിക്കാ 

ക്ഷീര വികസന വകുപ്പ് 
വു ന്നതാണെന്ന് കാണുന്നു . ആയതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 
1969 - ലെ കേരള സഹ ക രണ സംഘം നിയമം 72 ( 1 ) കാര്യാലയം, എറണാകുളം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


294 


